--11 

--- 


1 


| 


1 


1 
1 
1 


1-സ്വ 


- 
- 


കരടിക്കുട്ടി 

തന്നത്താൻ 


- 


---- 


- - - - 


- 


- 


- 


- 
1 


- 


- 


- 


- 


- 12 - 


പേടിപ്പിച്ചതെണ്ടിതെ 


. 


ന്ന്. 


- 


- 


- 


- 


- 


- - 


-- 


---- 


- 


1 


| 


- 


- - 


- 


- - -- - 


- 


- - 


- 


- - - - 
- - - - - - 


- - - - 


നി 
നി 


- - 


- 


- - 


- 


- - - - 


- 


- 


- 


- 


- 


ൻ 


-- 


- 


ത്. 


1 


- 


- 


EL: 


രിവില 


1 


- - - - 


it 


-- 


- - - 


. 


. 


- 


- 


- 


1 


= 


1 


ം. 


11 


8 


-2 


----- 
11| - 


ചി = = 


= 


, 


1 


1 


| 


-17: 


- 


- 


8 


1 


1 


--- 


1 


3 


11( 


111 


-1 


-- 


----- 


2 


- - - - - - - - - 


- 


1 


- - -- 

- 


-- 
- 


-- 


- 


- 


- - - 


-- 


- 


= = = = 2 
- - - - - - - - - - - - - - - - 


പി. 


----- 


------ 


- 


- - - - - 


- - - 


---- 


------ 


- 


------ 


- 


- 
- 


1 


- 


1. 


- 


- 


-- 


- 


- 


1 


- 


1 


1 


- 


-- - 


= 


- 
IT 
- 


= = = = 


11 


--111 


- 


---- 


- - - - - - - 


11 


1 


1 


- 


- - - - - 


- - - - - - - 


1 


1 


- 


- - - 


- 


8 


1 


1 


1 


111 


1 


1 
. 


1112 


1 


- 


, 


RE 


- 


-EE 


111 


- 


- 


- 


, 


HI-- 


11 


| 


-IT 


- 


- 


- - 


s 


E 


- 


T 


8110 


-1 


-- 


ES:---- 


.കാം 


ല്ല 


- - 


- - 


- 


- - 


- 


3 


- - -- - 

- - - - - 


e 


- 


2 


t 
; 


.S 


- - 


it 


- - - - - 


- 1 
e is 


,,,,1 


- 


- - - - - - 


- - 


ട 


- 


- - 


- 


- - 


11 


11 


്1 


- - 


- 


-- 


- 


1 


11 


- - - 


| T 


- 


- 


1121 


- 


11 


1 


E 


ന്ന് 


- 


--- 


. 


111 


- 


- 


(21 


11 


- - - - - 


- 


- 


-- 


- 


1 


= 


11 
: 


1 


-- 


1 


-- 


, 


in 


1 


-- 


ന 

21 


E 


1 


1 


- 


E.ITIS 


E 


, 


-- - - - - 


1 


--- 


.1 


1 


1 


- 


1. 


- 


- 


11 


- 


- 


- - - - 


1 


എന്റെ കൊച്ചു വായനക്കാരെ കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ചോ 
ദ്യമുണ്ടു്: അവർക്കേററവും ഇഷ്ടപ്പെട്ട ചിത്രകാരനാരാണും? അവർ എപ്പോഴും ആദ്യം 
പറയുന്ന പേരുകളിലൊന്നും യെവ്ഗേനിയം ഇവാനോവിച്ച് ചരൂഷിന്റേതായിരി 
ക്കും . അദ്ദേഹത്തിൻറ പക്ഷികളും മൃഗങ്ങളും ബാലഹൃദയങ്ങളിൽ മായാത്ത മുദ്ര പ 
തിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കുട്ടികൾക്കറിയാം. അവർ അവ ഇഷ്ടപ്പെ 
ടുന്നു. പിന്നെയും പിന്നെയും അവയ്ക്കുവേണ്ടി ആവശ്യപ്പെടുന്നു. 

അദ്ദേഹത്തിൻറ അനേകം ചിത്രങ്ങൾ ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ടു്. അവ 
ആദ്യമായി പ്രസിദ്ധപ്പെടുത്തുകയാണു . തീർച്ചയായും കുട്ടികൾ അവ ഇഷ്ടപ്പെടും, 
അവയിൽ ആനന്ദം കൊള്ളും. 

കുട്ടികളേ ! നിങ്ങൾ ഈ നല്ല ചിത്രകാരനെ, ഈ നല്ല മനുഷ്യനെ, എപ്പോഴും ഓർ 
മ്മിക്കുക . 


CE T 


എൻ. സദ°ക്കോവ് 


- - 


- 


11 


് 


.- ് 


- 


ഒരടിക്കുട്ടിതന്നത്താൻ 


പേടിപ്പിക 


പിച്ചതെങ്ങിനെ 


ചിത്രങ്ങൾ : ഇ . ചരൂഷിൻ 


ഗ്രന്ഥകാരൻ: എൻ. സ്ലദ°ക്കോവ് 


് 


വ് 


കുറച്ച റാസ്പ്ബെറി പഴങ്ങൾ തിന്നാൻ കരടിക്കുട്ടിക്കു മോഹം തോന്നി. അവൻ 
അമ്മയറിയാതെ പതുങ്ങിപ്പതുങ്ങി പഴത്തോട്ടത്തിലേക്കു നടന്നു. എത്ര സുഖമാണവിടെ! 
പ്രശാന്തവും ഊഷളവും റാസ്പ്ബെറിജാമിന്റെ സുഗന്ധം കലർന്നതുമായ അന്തരീക്ഷം. 
കരടിക്കുട്ടി നടപ്പിന്റെ വേഗത കൂട്ടി . അവൻ കനത്ത കാൽപ്പത്തികൾക്കടിയിൽ 
തറയിലെ ചുള്ളിക്കമ്പുകൾ ഒച്ചവച്ച ഞരങ്ങി. . 


1916 


PP 


ട്ട് 


ം 


കാട്ടുകോഴി ശബ്ദം കേട്ട ഭാഗത്തേക്കു 
ജാഗ്രതയോടെ നോക്കി , കുഞ്ഞുങ്ങൾക്കു മു 
ന്നറിയിപ്പു നൽകി. കോഴിക്കുഞ്ഞുങ്ങൾ ഭയ 
ന്നു വിരണ്ടു് ഒളിക്കാൻ ഇടമന്വേഷിച്ച് നാ 
ലുപാടും ഓടി. ഒരെണ്ണം ഒരു മരക്കൊമ്പി 

ൻ കീഴിലും മറെറാന്നും ഒരു പെൻകാ 
യുടെ പിന്നിലും വേറൊന്നും ഒരു കൂണിൻറ 
ചുവട്ടിലും അഭയം തേടി . 


പുല്ലിനിടയിൽനിന്നും ഒച്ച കേട്ട് കാര്യമെ 
ന്തെന്നറിയാൻ വേണ്ടി കാട്ടകീരി ഒരു ഫെർമരത്തി 
ൻറ മുകളിലേക്കു ചാടിക്കയറി . ഫെർമരത്തിൽ 
നിന്നും ഒരു കായും ചുവട്ടിൽ പുൽപ്പറത്തു് അട 
ങ്ങിയിരുന്നിരുന്ന മുയലിന്റെ നെറ്റിയിൽ വന്നു 
വീണു . 

മുയൽ ഞെട്ടിമുമ്പോട്ടു ചാടി . കൂടെയുണ്ടാ 
യിരുന്ന അനിയൻ മുയലും ഭയന്നു. രണ്ടുപേരും 
നീളൻചെവികൾ പുറകോട്ടു മടക്കിവച്ചുകൊണ്ടു് 
തിരിഞ്ഞുനോക്കാതെ പരക്കം പാഞ്ഞു. വലിപ്പം 
കുറവാണെങ്കിലും അവയുണ്ടാക്കിയ ഒച്ചപ്പാടും കു 
റച്ചൊന്നുമായിരുന്നില്ല . 


- 


1= 


1 


--13 


. 


.. 


|Ne 


-- 


- 


- 


- 


- - - 


ടി 


, 


- 


EEis 


--മത് 


e 


. 


..- 


:2. 


പല 


" " കാട്ടിൽ കുറുക്കൻ കടന്നുവന്ന 
തായിരിക്കുമോ? എന്നു വിചാരിച്ചു 
മെനക്കുഞ്ഞുങ്ങൾ നാലുപാടും ഓടി . 


സാധാ1111:11: 

1--2 

വിട്ട്E=| 


112 


1 


- 


- - 


ം 


E, 


- - - 


- 


- 


- 


- 


- 


C 


H 


1 


ഈ ബഹളമെല്ലാം കേട്ട് മലങ്കാക്ക വിരണ്ടു് കരയാൻ തുടങ്ങി : കിർ , കിർ , എ 
ന്താണീ കേൾക്കുന്നതു ? ആരാണു വന്നതു ? ആരോടാണു മല്ലിടുന്നതു ? 


: " കാക്ക കാക്കച്ചിയല്ല . അവൻ കാരണമില്ലാതെ കരയുകയില്ല . ഒരുപക്ഷെ ചെ 
ന്നായ്ക്കൾ വരുന്നതും അവൻ മരക്കൊമ്പിലിരുന്നും കണ്ടുകാണും, എന്നു പറഞ്ഞുകൊണ്ടു 
കുറുക്കൻ വേഗം ഫെർമരങ്ങളുടെയിടയിലൂടെ ബർച്ചുകാട്ടിലേക്കും അവിടന്നു പായൽ പി 
ടിച്ചു കിടക്കുന്ന ചതുപ്പുനിലത്തിലേക്കും ഓടി . 


ചതുപ്പുനിലത്തിൽ പുൽപ്പറത്തു് ഒരു എൽക°മാൻകുട്ടി സ്വപ്നം കണ്ടുകൊണ്ടും കിട 
ക്കുകയായിരുന്നു. പെട്ടെന്നും ആരോ ഓടിവരുന്ന ശബ്ദം അവൻ ഉറക്കത്തിൽ കേട്ടു. " " എ 

ൻ നീണ്ട കാലുകളേ, എന്നെ രക്ഷിക്കണേ! എന്നു പറഞ്ഞുകൊണ്ടും അവൻ ഓട്ടം 
തുടങ്ങി. 

- ഓടുന്ന വഴി അവൻ ഒരു ചെന്നായ്ക്കുട്ടിയെ തട്ടിയിട്ടു . ചെന്നായ്ക്കുട്ടി പല്ല കാ 
ട്ടി മുരണ്ടെങ്കിലും മല്ലിനു പോകാൻ മാത്രം മൂപ്പെത്തിയിട്ടില്ലായിരുന്നു. നീണ്ട കാലുകള 
ള്ള ജന്തുവിനെ കണ്ടു അവൻതന്നെ പേടിച്ചുപോയി. അതുകൊണ്ടും വാൽ കാലുകൾക്കി 
ടയിലാക്കി അവനും ഓട്ടം തുടങ്ങി . 


ഓടുന്നതിനിടയിൽ അവൻ ഒരു കാട്ടുപൂച്ചക്കുട്ടിയുടെ മുമ്പിൽ ചെന്നുപെട്ടു. രണ്ടുപേ 
രും വിവരമില്ലാത്ത കുട്ടികളാണു്. മുഖത്തോടു മുഖം നോക്കിയപ്പോൾ രണ്ടുപേരും വല്ലാ 
തെ പേടിച്ചു . അവർ ഭയന്നു രണ്ടു വഴിക്കു ചാടിപ്പോയി . വെള്ളം നാലുപാടും തെറിച്ചു . 


. 


ി 


. 


ഒച്ച കേട്ടും കൊക്കുകൾ നീട്ടിക്കരഞ്ഞു . മുണ്ടിപ്പക്ഷി ചൂളം വിളിച്ചു . താറാക്കുഞ്ഞു 
ങ്ങൾ പേടിച്ചു കരഞ്ഞു . കാട്ടിലാകെ ബഹളമായി. 
. ഈ സമയത്തു കരടിക്കുട്ടി റാസ്പ്ബെറിത്തോട്ടത്തിൽ ഇരുന്നും മധുരമുള്ള പഴങ്ങൾ 
തിന്നുകയായിരുന്നു. പെട്ടെന്നും പക്ഷികൾ കരയുന്നതും മൃഗങ്ങൾ ഓടുന്നതും അവൻ കേട്ടു. 
ഏതോ ഭയങ്കരജന്തു കാട്ടിൽ വന്നുകാണും. ജീവനുംകൊണ്ടും ഓടണം. 

മരക്കൊമ്പുകൾ തട്ടാതെ കണ്ണുകളിറുക്കി അടച്ചുകൊണ്ടു് കരടിക്കുട്ടി കാട്ടിന്റെ ഉള്ളി 
ലേക്ക് ഓടി. അവൻ ഓട്ടത്തിന്റെ വേഗത കാരണം മരക്കൊമ്പുകൾ ഉലഞ്ഞു മർമ്മ 
രശബ്ദം മുഴക്കി . 

ഇങ്ങനെയാണു കരടിക്കുട്ടി തന്നത്താൻ പേടിപ്പിച്ചതു . ഇങ്ങനെയാണു് അവനു 
റാസ്പ്ബെറിത്തോട്ടത്തിൽനിന്നും പുറത്തു ചാടേണ്ടി വന്നതു . ഹാ ! ആ പഴങ്ങൾക്കും എ 
ന്തു മധുരമായിരുന്നു ! 


വിവർത്തനം: ഗോപാലകൃഷ്ണൻ 


КАК МЕДВЕЖОНОК САМ СЕБЯ НАПУГАЛ 


Рисунки E. Чарушина 

Текст Н . Сладкова 


На языке малаялам 


Перевод сделан по книге: 
Как медвежонок сам себя напугал. 
Л . « Детская литература » , 

1968 г . 


Художественный редактор В . Пушкарева 

Технический редактор Л . Шупейко 
Подписано к печати 10 / VI 1971 г. Формат 60 x 90 % . Бум . л. 14 . Печ . л. 24 . Уч. - изд . л. 2, 49 . 

Изд . № 12748 . Заказ № 844 . Цена 30 к . Тираж 6 000 . 

Издательство „ Прогресс " 
Комитета по печати при Совете Министров СССР 

Москва Г - 21, Зубовский бульвар , 21 
Ленинградская фабрика офсетной печати № 1 Главполиграфпрома Комитета по печати при 

Совете Министров СССР. Ленинград , Кронверкская ул ., 7. 


еп 


@ 00000° обRJ1 @ o19°mu° 


മോസ്ക്കോ 


